O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 21 


Tuesday , 21st December 2021 


1197 ധനു 6 


1943 അഗ്രഹായനം 30 
30th Agrahayana 1943 


6th Dhanu 1197 


നമ്പർ 


50 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17719 


Revenue Department 


21st December 2021 


Malappuram District 


Ponnani Taluk 


NOTICE 


നമ്പർ : ഡി 1-7705 | 2021 


14-12-2021 


പൊന്നാനി താലൂക്കിൽ വെളിയങ്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഉമ്മർ കുരുക്കളകത്ത് , S / 
0 മുഹമ്മദ് , കുരുക്കളകത്ത് ഹൗസ് ' , പി . ഒ . ഗ്രാമം , വെളിയങ്കോട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെളിയങ്കോട് വില്ലേജിൽ പരേതൻറെ മകൾ താഹിറ , 
കുരുക്കളകത്ത് ഹൗസ് , പി . ഒ . ഗ്രാമം , വെളിയങ്കോട് , ബോധിപ്പിച്ച അപേക്ഷ വെളിയങ്കോട് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18-06-2009 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


വയസ് 


1 


മറിയുമ്മ 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 
ഭാര്യ 

08.01.2020M 
മരണപ്പെട്ട 


2 


താഹിറ 


മകൾ 


42 


3 


മകൻ 


43 


4 


| മുസ്തഫ . കെ . 
ഉമ്മർ കുഞ്ഞുമുഹമ്മദ് കുരുക്കളകത്ത് 
സിദ്ധീക്ക് , കെ യു 


മകൻ 


41 


5 


മകൻ 


35 


6 


| ഷാഹിദ . കെ 


മകൾ 


31 


നമ്പർ : ഡി 1-7654 | 2021 


14-12-2021 


പൊന്നാനി താലൂക്കിൽ ആലംകോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സരോജിനി . എ . പി , W / o 
മാക്കോത , പട്ടയത്ത് ഹൗസ് , വളയംകുളം , പി . ഒ . കോക്കൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ആലംകോട് വില്ലേജിൽ പരേതയുടെ മകൾ അനിത . പി . 
കെ , പട്ടയത്ത് ഹൗസ് , പി . ഒ . കോക്കൂർ , ബോധിപ്പിച്ച അപേക്ഷ ആലംകോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-07-2021 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും , 
ഭർത്താവും മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അനിത . പി . കെ 


മകൾ 


40 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17720 


KERALA GAZETTE 


Part III 


നമ്പർ : D1 { 7655 { { 2021 


14-12-2021 


2 


പൊന്നാനി താലൂക്കിൽ ആലംകോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പത്മാവതി . കെ . എസ് , W / o 

W 
ഗംഗാധരൻ , ആറ്റത്തറ ഹൗസ് , ചങ്ങരംകുളം പി . ഒ . നന്നംമുക്ക് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ആലംകോട് വില്ലേജിൽ പരേതയുടെ മകൻ 
ആറ്റത്തറ സന്തോഷ് , 

ആറ്റത്തറ 

ഹൗസ് , ചങ്ങരംകുളം പി . ഒ . നന്നംമുക്ക് , ബോധിപ്പിച്ച അപേക്ഷ ആലംകോട് 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 27-07-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും , ഭർത്താവും മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുനിൽ . എ 


മകൻ 


54 


2 


സീന . എ 


മകൾ 


52 


3 


സുമ . എ 


മകൾ 


49 


4 . 


സന്തോഷ് . എ 


മകൻ 


45 


നമ്പർ : ഡി 1-7466 { 2021 


14-12-2021 


പൊന്നാനി താലൂക്കിൽ പൊന്നാനി നഗരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുഞ്ഞയമു , S / o മൂസാൻ 
, പുതുപറമ്പിൽ ഹൗസ് , പുതുപൊന്നാനി , പി . ഒ . പൊന്നാനി സൗത്ത് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പൊന്നാനി നഗരം വില്ലേജിൽ പരേതൻറെ 
മകൻ ഗർഫാൻ , പുതുപറമ്പിൽ ഹൗസ് , പുതുപൊന്നാനി , പി . ഒ . പൊന്നാനി സൗത്ത് , ബോധിപ്പിച്ച അപേക്ഷ പൊന്നാനി 
നഗരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 07-03-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും ഭാര്യയും മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഗർഫാൻ . പി . കെ 


| മകൻ 


44 


2 


| ലഫ് ന 


മകൾ 


42 


3 


| റൌഫിയ 


| മകൾ 


41 


4 


നാഫി 


| മകൾ 


30 


നമ്പർ : ഡി 1-7467 | 2021 


14-12-2021 


പൊന്നാനി താലൂക്കിൽ പൊന്നാനി നഗരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി.പി . മൈമൂന , W !ം പി . 
പി .കുഞ്ഞായത്തു പുതു പറമ്പിൽ ഹൗസ് , പുതുപൊന്നാനി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17721 


Revenue Department 


21st December 2021 


ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പൊന്നാനി നഗരം വില്ലേജിൽ പരേതയുടെ മകൻ 
ഗർഫാൻ , പുതുപറമ്പിൽ ഹൗസ് , പുതുപൊന്നാനി , ബോധിപ്പിച്ച അപേക്ഷ പൊന്നാനി നഗരം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-01-2013 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഗർഫാൻ . പി . 


ക 


| മകൻ 


44 


2 


ലഫ് ന 


മകൾ 


42 


3 


| റൌഫിയ 


മകൾ 


41 


4 


നാഫി 


മകൾ 


30 


5 


കുഞ്ഞയമു 


ഭർത്താവ് 


07.03.2018 

ന് 


മരണപ്പെട്ട 


നമ്പർ : ഡി 1-7464 1 2021 


14-12-2021 


പൊന്നാനി താലൂക്കിൽ പൊന്നാനി നഗരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കബീർ , S / o ഹസൈനാർ 
പൗറാക്കാനകത്ത് ഹൗസ് , നിയർ ടി . ബി . ഹോസ്പിറ്റൽ , പി . ഒ . പൊന്നാനി സൗത്ത് എന്നയാളുടെ അവകാശികൾക്ക് 
വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പൊന്നാനി നഗരം വില്ലേജിൽ 
പരേതൻറെ മാതാവ് ഫാത്തിമ്മ , പൗറാക്കാനകത്ത് ഹൗസ് , നിയർ ടി . ബി . ഹോസ്പിറ്റൽ , പി . ഒ . പൊന്നാനി സൗത്ത് , 
ബോധിപ്പിച്ച അപേക്ഷ പൊന്നാനി നഗരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പിതാവ് മരണപ്പെട്ടു മൈനർ താഴെയുള്ള 
ലിസ്റ്റിൽ ക്രമ നമ്പർ 2 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഫാത്തിമ്മ 


മാതാവ് 


52 


2 


| ജാസ്മിൻ , പി . പി 


ഭാര്യ 


26 


3 


ലഫ് സിൻ ഫലഖ് 


മകൻ 


05 


4 


ന്റീൻ . പി 


മകൾ 


02 


5 


ആദം അയാൻ . പി 


| മകൻ 


01 മാസം 


നമ്പർ : ഡി 1- 7763 1 2021 


14-12-2021 


പൊന്നാനി താലൂക്കിൽ പൊന്നാനി നഗരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബീപാത്തുട്ടി , W / o കാദർകുട്ട 
ി , ചെമ്പന്റകത്ത് ഹൗസ് , അഴീക്കൽ , പി . ഒ . പൊന്നാനി നഗരം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17722 


KERALA GAZETTE 


Part III 


ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പൊന്നാനി നഗരം വില്ലേജിൽ പരേതയുടെ മകൻ നസറു . 
എസ് , സാലുമാക്കാനകത്ത് ഹൗസ് , അഴീക്കൽ , പി . ഒ . പൊന്നാനി നഗരം , ബോധിപ്പിച്ച അപേക്ഷ പൊന്നാനി നഗരം 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 10-11-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും ഭർത്താവും പരേതയ്ക്കു മുമ്പ് മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


നസറു . എസ് 


| മകൻ 


46 


2 


താഹിറ . എസ് 


മകൾ 


40 


3 


അക്ബറലി 


മകൻ 


36 


നമ്പർ : ഡി 1- 7764/2021 


14-12-2021 


പൊന്നാനി താലൂക്കിൽ വെളിയങ്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബ്ദുള്ള . വി . എച്ച് S / o ഹുസ്സന് 
f , വളപ്പിലകായിൽ വീട് , ഗ്രാമം , പി . ഒ . വെളിയങ്കോട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെളിയങ്കോട് വില്ലേജിൽ പരേതൻറെ ഭാര്യ റംല . വി . എ , 
വളപ്പിലകായിൽ വീട് , ഗ്രാമം , പി . ഒ . വെളിയങ്കോട് , ബോധിപ്പിച്ച അപേക്ഷ വെളിയങ്കോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-06-2019 ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ പരേതനു മുമ്പ് മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


റംല . വി . 


ഭാര്യ 


51 


2 


മകൾ 


30 


സുറുമി . വി . എ 
സുഫിയാൻ . വി . എ 


3 


മകൻ 


27 


4 


| ഷർമില . വി . എ 


മകൾ 


25 


നമ്പർ : ഡി 1- 7653 | 2021 


14-12-2021 


പൊന്നാനി താലൂക്കിൽ വെളിയങ്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വേലായുധൻ S / o അപ്പുകുട്ടൻ , 
നീർത്താട്ടിൽ ഹൗസ് ' , പി . ഒ . എരമംഗലം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെളിയങ്കോട് വില്ലേജിൽ പരേതൻറെ ഭാര്യ രമണി . എൻ , നീർത്താട്ടിൽ ഹൗസ് , 
പി . ഒ . എരമംഗലം , ബോധിപ്പിച്ച അപേക്ഷ വെളിയങ്കോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-02-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ മരണപ്പെട്ടു 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17723 


Revenue Department 


21st December 2021 


കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രമണി . എൻ 


ഭാര്യ 


60 


2 


അജിത്ത് നീർത്താട്ടിൽ 


മകൻ 


33 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17724 


KERALA GAZETTE 


Part III 


Malappuram District 


Ponnani Taluk 


NOTICE 


നമ്പർ : D1 7745 2021 


16-12-2021 


5 


പൊന്നാനി താലൂക്കിൽ തവന്നൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തുളസീദാസ് . എം . പി , S / o ദിവാകരന് 
f നായർ , മദിരശ്ശേരി പള്ളിയാലിൽ ഹൗസ് , തൃക്കണാപുരം . പി . ഒ . , തവനൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തവന്നൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ഉഷ . 
കെ . എം , മദിരശ്ശേരി പള്ളിയാലിൽ ഹൗസ് ' , തൃക്കണാപുരം . പി . ഒ . , തവനൂർ , ബോധിപ്പിച്ച അപേക്ഷ തവന്നൂർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21 
10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . മാതാവ് ജീവിച്ചിരിപ്പുണ്ട് , പിതാവ് മരണപ്പെട്ടു മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ 
സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഉഷ് . കെ . എം 


ഭാര്യ 


47 


2 


കാർത്തിക ദാസ് . എം . പി 


| മകൾ 


19 


3 


കാവ്യ ദാസ് . എം . പി 


മകൾ 


13 


4 


| അശ്വിൻ ദാസ് , എം . പി 


മകൻ 


10 


5 


കല്യാണി അമ്മ . എം . പി 


മാതാവ് 


73 


നമ്പർ : ഡി 1- 7744 1 2021 


14-12-2021 


പൊന്നാനി താലൂക്കിൽ ഇഴവതുരുത്തി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുബ്രഹ്മണ്യൻ . പി , S / o അപ്പുകുട്ടി 
പൊറ്റയിൽ ഹൗസ് , കോട്ടത്തറ , പി . ഒ . ഈശ്വരമംഗലം , പൊന്നാനി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഇഴവതുരുത്തി വില്ലേജിൽ പരേതൻറെ ഭാര്യ 
രാധ , പൊറ്റയിൽ ഹൗസ് , കോട്ടത്തറ , പി . ഒ . ഈശ്വരമംഗലം , പൊന്നാനി , ബോധിപ്പിച്ച അപേക്ഷ ഈഴവതുരുത്തി 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 23-10-2021 ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാവ് ജീവിച്ചിരിപ്പുണ്ട് , പിതാവ് മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മാധവി 


മാതാവ് 


86 


2 


രാധ , പി 


ഭാര്യ 


61 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17725 


Revenue Department 


21st December 2021 


3 


വിനോജ് , പി 


മകൻ 


ി 


29 


4 


ഷമ , പി 


| മകൾ 


33 


നമ്പർ : ഡി 1- 7741 ൽ 2021 


14-12-2021 


പൊന്നാനി താലൂക്കിൽ പൊന്നാനി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ . വേലായുധൻ , S / o . പി . 
കരുണാകര മേനോൻ , ശ്രീ പത്മം , കുറ്റിക്കാട് , നിയർ ടെലഫോൺ എക്സ്ചേഞ്ച് , പി . ഒ . പൊന്നാനി എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പൊന്നാനി 
വില്ലേജിൽ പരേതൻറെ മകൾ ശ്രീജയ . പി . കെ , ശ്രീ പത്മം , കുറ്റിക്കാട് , നിയർ ടെലഫോൺ എക്സ്ചേഞ്ച് , പി . ഒ 
പൊന്നാനി , ബോധിപ്പിച്ച അപേക്ഷ പൊന്നാനി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-12-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


50 


ശ്രീലത . പി . കെ 
ശ്രീജയ . പി . കെ 


2 


മകൾ 


46 


നമ്പർ : D1 ( 7740 | 2021 


14-12-2021 


പൊന്നാനി താലൂക്കിൽ പൊന്നാനി നഗരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീസുധ . പി . കെ , W / o 
ദേവദാസൻ . എസ് , ശേഖരത്ത് ഹൗസ് , കുറ്റിക്കാട് , പി . ഒ . പൊന്നാനി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പൊന്നാനി നഗരം വില്ലേജിൽ പരേതയുടെ 
ഭർത്താവ് ദേവദാസൻ ശേഖരത്ത് ഹൗസ് , കുറ്റിക്കാട് , പി . ഒ . പൊന്നാനി , ബോധിപ്പിച്ച അപേക്ഷ പൊന്നാനി നഗരം 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 17-06-2015 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


വയസ് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 
ഭർത്താവ് 


1 


ദേവദാസൻ 


62 


നമ്പർ * ഡി 1 -7746 1 2021 


16-12-2021 


പൊന്നാനി താലൂക്കിൽ പൊന്നാനി നഗരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പത്മിനി . പി . കെ , W / o 

W / 
വേലായുധമേനോൻ , കെ ശ്രീ പത്മം , ടെലഫോൺ എക്സ്ചേഞ്ചിനു സമീപം , കുറ്റിക്കാട് , പി . ഒ . പൊന്നാനി 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പൊന്നാനി നഗരം വില്ലേജിൽ പരേതയുടെ മകൾ ശ്രീജയ . പി . കെ , ശ്രീ പത്മം , ടെലഫോൺ എക്സ്ചേഞ്ചിനു സമീപം , 
കുറ്റിക്കാട് , പി . ഒ . പൊന്നാനി , ബോധിപ്പിച്ച അപേക്ഷ പൊന്നാനി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17726 


KERALA GAZETTE 


Part III 


നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-05-2015 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കെ . വേലായുധൻ 


ഭർത്താവ് 


03.12.2019 


ന് 


2 


ശ്രീസുധ . പി . കെ 


| മകൾ 


മുരണപ്പെട്ട 
17.06.2015 

ന് 
മരണപ്പെട്ട 


3 


ശ്രീലത , പി . കെ 


മകൾ 


50 


4 


ശ്രീജയ . പി . 


ക 


| മകൾ 


46 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.21 03:59:05 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


